Regn . No . KERBIL /2012 /45073 

dated 5 - 9 -2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2017 


Reg. No . KL / TV ( N )/ 634/2015 - 17 


GOVERS 


. 
കര 


ള സർക്ക 
NMENT OF 


രാർ 


KERALA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


2017 മേയ് 9 
9th May 2017 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 6 


നമ്പർ 


1192 മേടം 26 
26th Medam 1192 


Vol. VI 


No . 


Thiruvananthapuram , 

Tuesday 


1939 വൈശാഖം 19 
19th Vaisakha 1939 


PART III 
Co -operative Department 


ആലപ്പുഴ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) - ടെ നടപടിക്രമം 

[ ഹാജർ : എം . എസ്. സുധാദേവി, ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) 


നമ്പർ എ . ഇ .എൽ. 1648 / 2014. 


2016 ജൂ 


ലൈ 30 . 


വിഷയം : - സഹകരണ വകുപ്പ് - സമാപ്തീകരണം - എ . 1027 -ാം നമ്പർ ചെറിയനാട് ലേബർ കോൺട്രാക്ട് സഹകരണ 

സംഘം ( ക്ലിപ്തം ) - സംഘം രജിസ്ട്രേഷൻ 1969 - ലെ കേരള സഹകരണസംഘം നിയമം വകുപ്പ് 74 പ്രകാരം 
റദ്ദ് ചെയ്ത്ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 


പരാമർശം : - (1) ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ആലപ്പുഴയുടെ 25 - 1- 2014 - ലെ എച്ച്. എം . 6632 / 2013 നമ്പർ ഉത്തരവ്. 


(2 ) ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ആലപ്പുഴയുടെ 20- 2 - 2016- ലെ എ . ഇ .എൽ. 1648 / 2014 നമ്പർ ഉത്തരവ്. 
(3) ലിക്വിഡേറ്ററുടെ 26-7 -2016 -ാം തീയതിയിലെ 136/ 2016 -ാം നമ്പർ ഉത്തരവ്. 
( 4) അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ചെങ്ങന്നൂരിന്റെ 30 - 7 -2016 -ാം തീയതിയിലെ എം . 01/2016 നമ്പർ കത്ത്. 


പരാമർശം (1) ഉത്തരവ് പ്രകാരം എ . 1027 -ാം നമ്പർ ചെറിയനാട് ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം 
( ക്ലിപ്തം ) സമാപ്തീകരിക്കുകയും ചെങ്ങന്നൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ മാന്നാർ യൂണിറ്റ് ഇൻസ്പെക്ടറെ 
ലിക്വിഡേറ്ററായി നിയമിച്ചിട്ടുള്ളതും ലിക്വിഡേറ്റർ 17 - 2- 2014 -ാം തീയതി ചാർജ്ജടുത്തിട്ടുള്ളതുമാണ്. ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത 
തീയതിയിലെ ആസ്തി ബാദ്ധ്യതകൾ ചുവടെ പറയും പ്രകാരമാണ്. 


Gaz. No. 19 /2017/DTP (Co -operative ). 


179 


9th MAY 2017) 


CO -OPERATIVE DEPARTMENT 


തുക 


ക്രമ 
നമ്പർ 


ബാദ്ധ്യതകൾ 


തുക 


കമ 
നമ്പർ 


ആസ്തികൾ 


- ഓഹരി ( വ്യക്തികൾ) 


3000 . 00 


- 1 


രൊക്കം 
( എ ) കൈവശം 
( ബി ) ബാങ്കിൽ -17418 


17418 . 00 


കരുതൽ ധനം 


490. 45 


അഡ്വാൻസുകൾ 
സംഘത്തിന് വരേണ്ടവ 


699 . 50 


725 . 00 


സിൽബന്തി ചെലവും 
തൻചെലവും 


10159, 00 


അഡ്വാൻസുകൾ - കൊടുക്കേണ്ടവ 
വീതിക്കാത്ത ലാഭം 


3401. 05 


അറ്റലാഭം 


- 342, 00 


ആകെ 


18111 . 50 


ആകെ 


18117 . 50 


ലിക്വിഡേറ്റർ നിയ മാ നു സത് ക്ലെയിം നോട്ടീസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ യാതൊരു അവകാശമോ 
ആക്ഷേപമോ ഉന്നയിച്ച് ആരും ലിക്വിഡേറ്ററെ സമീപിച്ചിട്ടില്ലാത്തതാണ്. 

സമാപ്തീകരണ കാലയളവിൽ ലിക്വിഡേറ്റർ പിരിച്ചെടുത്തതും കൊടുത്തു തീർത്തതുമായ തുകകൾ താഴെപ്പറയുന്നവയാണ്. 


ലിക്വിഡേഷൻ കാലയളവിലെ വരവ്- ചെലവ് കണക്ക് 


തുക 


തുക 


ക്രമ 
നമ്പർ 


വരവ് 


കമ 
നമ്പർ 


ചെലവ് 


ബാങ്കിൽ നിന്നും 

(1) മുതൽ- 17418 
(2) പലിശ- 1703 


- 1 ലിക്വിഡേഷൻ ചാർജ്ജ് 

- ( ലെവി. 15 % ) 


18121. 00 


2719 , 00 


ചട്ടം 69( 10 ) പ്രകാരം ജില്ലാ ബാങ്കിൽ 
നിക്ഷേപിക്കാനുള്ളതുക സ്വരൂപിച്ചത് 

( എ ) ഓഹരി- 3000.00 
( ബി ) അഡ്വാൻസുകൾ- 9459.50 


12459. 50 


2 - അഫിലിയേഷൻ ഫീസ് 

725, 00 
ലിക്വിഡേറ്ററുടെ കണ്ടിജൻസി 300. 00 
ഓഹരി 

- 3000. 00 
- 5 അഡ്വാൻസുകൾ കൊടുക്കേണ്ടവ 9459. 50 
6 ചട്ടം 69 ( 10 ) പ്രകാരം ബാങ്കിൽ 

നിക്ഷേപിച്ച തുക 
( എ ) ഓഹരി- 3000.00 
( ബി ) അഡ്വാൻസുകൾ- 9459.50 
( സി ) മിച്ച ഫണ്ട് - 1917.50 

14377, 00 


ആകെ 


30580. 50 


ആകെ 


30580 , 50 


മുന്നിരിപ്പ് 


- 0 . 


00 


നീക്കിയിരിപ്പ് 


0 . 00 


ആകെ മൊത്തം 


30580 , 50 


ആകെ മൊത്തം 


30580 . 50 


ടി നടപടികൾക്കുശേഷം സംഘത്തിൽ ബാക്കി നിന്നിരുന്ന ആസ്തി ബാദ്ധ്യതകൾ ചുവടെ ചേർക്കുന്നു . 


തുക 


തുക 


കമ 
നമ്പർ 


ബാദ്ധ്യതകൾ 


കമ 
നമ്പർ 


ആസ്തികൾ 


1 


ഓഹരി ( വ്യക്തികൾ) 


0 . 00 


- 1 


00. 00 


രൊക്കം 
( എ ) കൈവശം- ഇല്ല. 
( ബി ) ബാങ്കിൽ- ഇല്ല 
അഡ്വാൻസുകൾ 
സംഘത്തിന് വരേണ്ടവ 
അറ്റനഷ്ടം 


കരുതൽ ധനം 


490, 45 


699. 50 


- 0 . 00 


4233 . 50 


സിൽബന്തി ചെലവും തന്റെചെലവും 
അഡ്വാൻസുകൾ- കൊടുക്കേണ്ടവ 
വീതിക്കാത്ത ലാഭം 


699 . 50 


3743, 05 


അകെ 


- 4933, 00 


ആകെ 


4933 . 00 


180 


9th MAY 2017). 


CO -OPERATIVE DEPARTMENT 


53 


ടി ആസ്തി ബാദ്ധ്യതകൾ എല്ലാം യഥാക്രമം എഴുതിത്തള്ളിയും കണ്ടുകെട്ടിയും പരാമർശം (2) പ്രകാരം ഉത്തരവായിട്ടുള്ളതാണ്. 
അപ്രകാരം സംഘത്തിന്റെ ബാക്കിപത്രം ചുവടെപ്പറയുംപ്രകാരം ശൂന്യമാക്കിയിട്ടുള്ളതാണ്. 
കമ ബാദ്ധ്യതകൾ 

തുക 

കമ ആസ്തികൾ 

തുക 
നമ്പർ 

നമ്പർ 


ഓഹരി ( വ്യക്തികൾ) 


ഇല്ല . 


രൊക്കം 


ഇല്ല. 


( എ ) കൈവശം- ഇല്ല 
( ബി) ബാങ്കിൽ- ഇല്ല 


കരുതൽ ധനം 


ഇല്ല . 


2 


അഡ്വാൻസുകൾ 
- സംഘത്തിന് വരേണ്ടവ 


ഇല്ല 


സിൽബന്തി ചെലവും തന്റെചെലവും 


ഇല്ല 


- 3 അറ്റനഷ്ടം 


ഇല്ല . 


അഡ്വാൻസുകൾ- കൊടുക്കേണ്ടവ 


ഇല്ല 


വീതിക്കാത്ത ലാഭം 


ഇല്ല 


ആകെ 


ഇല്ല 


ആകെ 


ഇല്ല 


സംഘത്തിൽ മിച്ചം വന്നതും രേഖകൾ ഇല്ലാത്തതിനാൽ കൊടുത്തു തീർക്കാൻ കഴിയാത്തതുമായ എല്ലാ തുകകളും 
ആലപ്പുഴ ജില്ലാ സഹകരണ ബാങ്കിന്റെ ചെങ്ങന്നൂർ ശാഖയിൽ നിക്ഷേപിച്ചിട്ടുള്ളതാണ്. 1969 - ലെ കേരള സഹകരണ സംഘം ചട്ടം 


69 (10 ) പ്രകാരവും ബഹു . സഹകരണ സംഘം രജിസ്ട്രാറുടെ 12/ 2015 -ാം നമ്പർ സർക്കുലർ പ്രകാരവുമാണ് ടി തുക അപ്രകാരം 


നിക്ഷേപിച്ചിട്ടുള്ളത്. ആയതിന് ആവശ്യമായ രേഖപ്പെടുത്തലുകൾ വരവ്- ചെലവ് കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. 
സംഘത്തിന്റെ അന്തിമ പൊതുയോഗം വിളിച്ചു ചേർത്തിരുന്നുവെങ്കിലും അംഗങ്ങളാരും പങ്കെടുത്തില്ല . കൂടാതെ അംഗങ്ങളെ 
സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ലാത്തതുമാണ്. സംഘത്തിലേയ്ക്കുള്ളആകെയുള്ള ക്യാഷ് വരവ് - 18,121 മാത്രമാണ്. 
ആയതിന്റെ 15 % സർക്കാരിലേക്ക് ലിക്വിഡേഷൻ ചാർജ്ജായി ചെലാൻ പ്രകാരം സർക്കാരിൽ ഒടുക്കിയിട്ടുള്ളതാണ്. 5 % തുക 
ലിക്വിഡേറ്ററുടെ കണ്ടിജൻസി ചെലവുകൾക്കും അഫിലിയേഷൻ ഫീസ് അടയ്ക്കുന്നതിനും ഉപയോഗിച്ചിട്ടുള്ളതാണ്. മറ്റു തുകകൾ 
ഒന്നുംതന്നെ സർക്കാരിലേക്ക് അടയ്ക്കുവാൻ ബാക്കി നില്പില്ലാത്തതാണ്. സംഘം കണക്കുകൾ എ . ഇ .എൽ. ഇൻസ്പെക്ടർ ആഡിറ്റ് 
ചെയ്തിട്ടുള്ളതാണ്. പരാമർശം ( 3) പ്രകാരം സംഘത്തിന്റെ പ്രവർത്തനം അന്തിമമായി സമാപ്തീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് 
സമർപ്പിക്കുകയും രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്ഉത്തരവാകണണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. പരാമർശം (4 ) പ്രകാരം 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്, ഉത്തരവാകുന്നതാണെന്ന് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ചെങ്ങന്നൂർ ശുപാർശ ചെയ്തിട്ടുള്ളതാണ്. ടി 
സാഹചര്യത്തിൽ ചുവടെ പറയും പ്രകാരം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


എ 1027 -ാം നമ്പർ ചെറിയനാട് ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം ( ക്ലിപ്തം) രജിസ്ട്രേഷൻ 1969 - ലെ കേരള 
സഹകരണ സംഘം നിയമം വകുപ്പ് 74 പ്രകാരം റദ്ദ് ചെയ്ത് ഇതിനാൽ ഉത്തരവാകുന്നു . ടി സംഘത്തിന്റെ റിക്കാർഡുകളും 
രജിസ്റ്ററുകളും ലിക്വിഡേറ്റർ മൂന്ന് വർഷത്തേക്ക് സൂക്ഷിക്കേണ്ടതും ഈ ആഫീസിന്റെ അനുവാദം വാങ്ങിയതിനുശേഷംമാത്രം 
നശിപ്പിക്കേണ്ടതുമാണ്. കൂടാതെ ചട്ടം 69 ( 10) പ്രകാരം നിക്ഷേപിച്ചിട്ടുള്ള തുക ആയത് നിക്ഷേപിച്ച തീയതി മുതൽ മൂന്ന് 
വർഷത്തിനുശേഷം ഈ ആഫീസിന്റെമുന്നാനുവാദം വാങ്ങി കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് വകമാറ്റേണ്ടതുമാണ്. 


( ഒപ്പ്) 


സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ 
( ജനറൽ) ഓഫീസ്, ആലപ്പുഴ. 


ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ). 


181 


9th MAY 2017) 


CO -OPERATIVE DEPARTMENT 


ക്ലെയിം നോട്ടീസ് 


2016 ഡിസംബർ 9. 


[ 1969 - ലെ കേരള സഹകരണ നിയമത്തിന് വിധേയമായി 
തയ്യാറാക്കിയിട്ടുള്ള ചട്ടം 69 ( 2) പ്രകാരം) 


- കോട്ടയം സഹകരണ സംഘം ജനറൽ വിഭാഗം ജോയിന്റ് 
രജിസ്ട്രാറുടെ 16 - 1- 2014 - ലെ എ . ഇ .എൽ. 8154 / 2003 -ാം നമ്പർ 
ഉത്തരവ് പ്രകാരം കെ . 889 -ാം നമ്പർ കടുത്തുരുത്തി ബ്ലോക്ക് 
ജനറൽ മാർക്കറ്റിംഗ് സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം 
നിർത്തൽ ചെയ്ത് തലയാഴം യൂണിറ്റ് ഇൻസ്പെക്ടറെ 
ലിക്വിഡേറ്ററായി നിയമിച്ചിട്ടുള്ളതിനാൽ ടി സംഘത്തിൽനിന്നും 
ആർക്കെങ്കിലും എന്തെങ്കിലും തുക കിട്ടാനുണ്ടെങ്കിൽ ടി 
വിവരം ഈ നോട്ടീസ് പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ 
രണ്ട് മാസത്തിനകം എന്നെ നേരിട്ടോ ചുമതലപ്പെട്ട ഏജന്റു 
മുഖാന്തിരമോ അറിയിക്കേണ്ടതാണ് എന്നും ടി സംഘത്തിലേക്ക് 
എന്തെങ്കിലും ഇനത്തിൽ അടയ്ക്കുവാനുള്ള തുക ഒരു 
മാസത്തിനകം നേരിൽ തന്ന്രസീത് വാങ്ങേണ്ടതാണ് എന്നും 
ഇതിനാൽ പൊതു ജനങ്ങളേയും സംഘാംഗങ്ങളേയും 
അറിയിച്ചുകൊള്ളുന്നു . 

( ഒപ്പ്) 
സഹകരണ സംഘം 

ലിക്വിഡേറ്റർ, 
അസിസ്റ്റന്റ് രജിസ്ട്രാർ സഹകരണ സംഘം ഇൻസ്പെക്ടർ, 
( ജനറൽ) ആഫീസ്, വൈക്കം. തലയാഴം യൂണിറ്റ്. 


5. Area of operation - Paipra Grama Panchayath of 

Muvattupuzha Taluk . 
6 . Main Object — To promote self help , mutual help 

and Co - operation among members and also to 

promote economic interest of its members . 
7. Authorized Share Capital - 77,50 ,000 

( A Class - 50000 Shares of ` 100 each. 

B Class - 5000 Shares of ` 500 each . 

| C Class -10000 Shares of - 25 each.) 
8. Maximum borrowing limit of the Society — 150 times 

of paid up Share Capital Plus Reserve Fund . 
9. Category as per KCS Act - Rule 15 . 

12 - Miscellaneous Societies ( 3 ) others (i) - Not 
falling in either of the above sub clauses. 


( 2 ) 


REGISTRATION CERTIFICATE 


I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act, 1969 (Act 21 of 1969) that the 
following societies, the particulars which are furnished in 
the Categorical Statements are registered by me today as 
a Co -operative Society under the said Act on the basis 
of limited liability and that the bye - laws of the 
undermentioned societies are also hereby registered 
under the said section . 

Categorical Statements 


| No. 0 - 7010 /2016. 

6th April 2017. 
| 1 . Name and Number of the Society - Kunnathunad 

Taluk Tourism Co -operative Society Ltd . No . E1364. 
2. Date of Registration — 6 -4 - 2017. 
3. Address Asamannoor P. O ., Odakkaly , Pin -683 549. 
4 . Liability — Limited . 
5. Area of operation - Kunnathunad Taluk of 

Ernakulam District . 
6 . Main Object — To promote self help , mutual help 

and Co -operation among members and also to 

promote economic interest of its members. 
7. Authorized Share Capital - - 65, 70,000 

( A Class - 1000 Shares of < 1 ,000 each . 
| B Class - 1000 Shares of ` 5, 000 each. 

C Class - 100 Shares of ` 500 each . 
D Class 1000 Shares of ` 500 each. 

E Class — 2000 Shares of ` 10 each ). 
8. Maximum borrowing limit — 150 times of paid up 

Share Capital Plus Reserve Fund . 
9. Category as per KCS Act - Rule 15 . 

11 - Tourism Co - operatives ( 1 ) - Primary Tourism 
Co - operatives or Societies undertaking 
Tourism Activities. 


No. 0 - 6550 / 2016. 


6th April 2017. 


1. Name and Number of the Society - Paipra Grameena 

- Co -operative Society Ltd . No . E1365 . 
2. Date of Registration - 6-4-2017. 
3. Address -Pezhakkappilly P. 0 ., Pin - 686 673 . 
4. Liability - Limited . 


Office of the Joint Registrar of 
Co -operative Societies (General), 
Kakkanad , Ernakulam . 


( Sd.) 
Joint Registrar 

( General). 


182 


